Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


| No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശാവണം 8 


വാല്യം 2 


നമ്പർ 


PART III 


Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ല് . പി. കെ .1070 / 2013. | 2013 ജൂ ലൈ 8. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ആഫീ സർ, പാല ക്കാട് ജില്ലാ ആ ഫീ സി ലേക്ക് 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പ്രശസ്ത രായ 
നിർ മ്മാ താ ക്കൾ/ ഡീ ലർ അംഗീകൃത വിത ര ണ ക്കാർ 
എന്നി വ രിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളമുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 20/ 2013 -14. 


വിതരണം ചെയ്യേണ്ടുന്ന സാധനങ്ങൾ: 


( 1) 12V 180AH ( 25 Plate ) Battery 
(2) 12V 85 - 89AH ( 13 Plate ) Battery 
എണ്ണം - 2 (രണ്ട്). 
നിരതദ്രവ്യം ക്വാട്ട് ചെയ്യുന്ന തുകുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം പണമായി അടച്ച് 
( തിരിച്ച് നൽകുന്നതല്ല ) രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഭൂജല 
വകുപ്പ്, പാലക്കാട് ജില്ലാ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് ഫോറങ്ങൾ പ്രത്യേകം കവറു 
കളിലാക്കി മുദ്രചെയ്ത്ഓരോ കവറിലും ദർഘാസ് നമ്പരും 
ഏത് വക കൾക്ക് ഉള്ള താ ണെന്നും രേഖ പ്പെടുത്തി. 
ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, എ - 18, മുനിസിപ്പൽ 


- ഷോപ്പിംഗ് കോംപ്ലക്സ്, പാലക്കാട്- 14 എന്ന വിലാസ 
ത്തിൽ 2013 ആഗസ്റ്റ് മാസം 8 -ാം തീയതിക്ക് 3 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാകുന്നു . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ ഒരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . മുദ്രവച്ച ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് സന്നിഹിതരായ ദർഘാ 
സുകാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. ചെക്കുകൾ, 
പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ബാങ്ക് ഡാഫുകൾ, മണിയോർഡറുകൾ 
മുതലായവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് ഫോറങ്ങൾ വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. 


ദർഘാസ് ഫോറ ങ്ങ ളുടെ വില്പന 30 - 7 - 2013 - ന് 
10 മണിക്ക് തുടങ്ങി 8- 8-2013 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനി 
പ്പിക്കുന്നതാണ്. ഓരോ ദർഘാസിനോടൊപ്പവും ? 100- ന്റെ മുദ്ര 
പ്രതത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാകുന്നു . 
കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപ്പത്രം നൽകുന്നതി 
ലേക്ക് ? 125 (രൂപ നൂറ്റിഇരുപത്തിയഞ്ച്) മണിയോർഡർ ആയി 
ടെണ്ടർ ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. ഇതിൽ 

25 ( ഇ രു പത്തി യ ഞ്ച് ) പോസ്റ്റൽ ചാർജ്ജ് ആകു ന്നു . 
ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കാനുള്ള 
അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ 
ദർഘാസുകൾ സംബന്ധമായ എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. 


ജില്ലാ ആഫീസ്, എ - 18 , 
മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, 
പാലക്കാട്-678 014 . 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


